Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


( 


1 


GOVERNS 


കര 


രള സർക്ക 
WMENT OF 


കാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 | 


14th February 2012 
2012 ഫെബ്രുവരി 14 
25th Magha 1933 
| 1933 മാഘം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Police Department 

തുറക്കുന്നതാണ്. അസ്സൽ ദർഘാസ് ഫോറം നികുതികൾക്ക് 
ദർഘാസ് പരസ്യം 

പുറമേ 700 - നും ഡ്യൂപ്ലിക്കേറ്റ് നികുതികൾക്ക് പുറമെ 
- (1) 

- 400 - നും സിറ്റി പോലീസ് കമ്മീഷണറുടെ ആഫീസിൽ 

- നിന്നും 21- 2 - 2012 വൈകുന്നേരം 4 മണിവരെ എല്ലാ പ്രവൃത്തി 
നമ്പർ ഇ4- 1502/ 2012 / റ്റി. സി . 

2012 ജനുവരി 24. ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 
തിരുവനന്തപുരം സിറ്റി പോലീസ് അശ്വാരൂഢ വിഭാഗത്തിലെ 

- സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് (ഭരണ വിഭാഗം) 
കുതിര ക ളു ടെ ഉപ യോ ഗ ത്തി നാ യി ആഹാരവും മറ്റു 

- ഏതു സമയത്തും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് 
സാധനങ്ങളും 1-4- 2012 മുതൽ 31- 3-2013 വരെ ആവശ്യാനുസരണം 

- നടപടികൾ നിർത്തിവയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ 
നൽകാൻ തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 

ഉള്ള അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് നൽകുന്ന കവറിന്റെ പുറത്ത് 
“കുതിരകളുടെ ആഹാരവും മറ്റുസാധനങ്ങളും 2012 -13 ദർഘാസ് 

വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ 
എന്ന് കാണിച്ചിരിക്കേണ്ടതാണ്. ഉദ്ദേശം 13 ലക്ഷത്തിനക 
ത്തുള്ള സാധനങ്ങളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 

-- റൈസ് സാ 

27 കി . ഗ്രാം . 1 ദിവസത്തേക്ക് 
- ദർഘാ സു കൾ 27 - 2 - 2012 വൈകുന്നേരം 4 മണിക്ക് 

- ഫയർ വുഡ് 

- 20 
മുമ്പായി തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി 

) 
കമ്മീഷണർക്ക് ( ഭരണ വിഭാഗം) കിട്ടേണ്ടതാണ്. അവസാന 

ഹോഴ്സ് ഗ്രാം - 10 
തീ യതി ക ഴി ഞ്ഞാ , ന ന ത കൾ ഉളള തോ ആയ 4. ഓട്സ് 
ദർ ഘാ സു കൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ 

- ലിൻ സീഡ് 
നിരസിക്കുന്നതാണ്. സ്വീകാര്യമായ ദർഘാസുകൾ 29 - 2 - 2012 

-- വീറ്റ് ബ്രാൺ 
പകൽ 11 മണിക്ക് സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരു - 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 

7. കോമൺസാൾട്ട് 


| 


| 


| 


| 


| 


| 


8 . 


ഇനവിവരം 


| 


2520 കിലോ 1 വർഷത്തേക്ക് 


| 


| 


| 


1800 ലിറ്റർ 1 
120 എണ്ണം 1 


| 


| 


| 


40 


| 


24 


ലിറ്റർ 1 


| 


| 


ഡ് ഫുഡ് 
- പാൽ 

ഡോഗ് സോപ്പ് 
ടൗവൽ മീഡിയം 
ലൈസോൾ 
ഡെറ്റോൾ 
- ബ്ലീച്ചിംഗ് പൗഡർ 
സർജിക്കൽ കോട്ടൺ 
ചെക്ക്ചെയിൻ 
കോളർ 

ലീഷ് 
12. സ്റ്റീൽ ചീർപ്പ് 
- ഗ്രൂമിംഗ് ബ്രഷ് 


| 


| 


കിലോ 1 


- 3 


|| 


|| 


16 എം . എം . അയൺ - 9 കി . ഗ്രാം 1 മാസത്തേക്ക് 

റോഡ് 
- 9. റാറ്റൺ ബാസ്കറ്റ് - 40 എണ്ണം 1 വർഷത്തേക്ക് 
10. ബൂമസ് 

10 എണ്ണം 1 മാസത്തേക്ക് 
11. ക്വിക് ലൈം 

5 കി. ഗ്രാം . 
12 . മട്ടൺ ഫാറ്റ് - - 2 , 
13 . ഹോസ് ഷൂ കെയിൻ - 1 ,, 
ബ്രാസ്സോ 

30 എണ്ണം 1 വർഷത്തേക്ക് 
കാർബോളിക് സോപ്പ് 5 ,, 1 മാസത്തേക്ക് 
ചാർക്കോൾ 

54 കി. ഗ്രാം . 
കാസ്റ്റർ ഓയിൽ 2 കി. ഗ്രാം 1 മാസത്തേക്ക് 
18. കറി കോംബ് 

9 എണ്ണം- 1 വർഷത്തേക്ക് 
19. ഹോഴ്സ് ബ്രഷ് 9 എണ്ണം 
20. ഫീഡിംഗ് ബോക്സ് 9 എണ്ണം 
ഹെം ബാൾ 

5 എണ്ണം 
ബഫലോ ലെതർ 9 എണ്ണം 
23. ബുള്ളക്ക് ലെതർ 15 കി. ഗ്രാം 1 
24. ബി വാക്സസ് - 2 , 

ഷാർക്ക് ലിവർ ഓയിൽ - 
26. ഹോഴ്സ് ക്ലിപ്പർ - 1 എണ്ണം 1 ,, 
27. ഫെറിയർ റാസ്പ് - 2 , 1 - 


10 


എണ്ണം 1 
എണ്ണം 1 


| 


| 


| 


| 


- 


1 


| 


| 


10 


21. 


| 


| 


1 


്ണം 


| 


| 


- ( ഒപ്പ്) 


|| 


ജില്ലാ പോലീസ് മേധാവിയുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം സിറ്റി. 


തിരുവനന്തപുരം സിറ്റി 
ഡെപ്യൂട്ടി കമ്മീഷണർ 
( ഭരണ വിഭാഗം). 


25 . 


| 


നമ്പർ ഇ4- 1501 / 2012 / റ്റി . സി.(1) 

2012 ജനുവരി 24. 
-- തിരുവനന്തപുരം സിറ്റി പോലീസ് ഡോഗ് സ്ക്വാഡ് 
വിഭാഗത്തിലെ നായകളുടെ ആവശ്യത്തിനുവേണ്ടി ആഹാര 
സാധനങ്ങളും മറ്റും 1- 4- 2012 മുതൽ 31- 3- 2013 വരെ ആവശ്യാനു 
സരണം നൽകുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച 
ദ ർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസുകൾ 
നൽകുന്നതിന്റെ പുറത്ത് “ നായകളുടെ ആവശ്യത്തിനുള്ള 
ആഹാരസാധനങ്ങൾ 2012-13നുള്ള ദർഘാസ് എന്ന്കാണിച്ചിരി 
ക്കേണ്ടതാണ്. ഉദ്ദേശം - 8 ലക്ഷത്തോളമുള്ള സാധനങ്ങളാണ് 
വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 

- പൂരിപ്പിച്ച ദർഘാസുകൾ 27 - 2 - 2012 വൈകുന്നേരം 4 
മണിവരെ തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി 
കമ്മീഷണർക്ക് കിട്ടിയിരിക്കേണ്ടതാണ്. അവസാന തീയതി 
കഴി ഞ്ഞ് ലഭി ക്കു ന്നതോ ന ന ത കൾ ഉളള തോ ആയ 
ദർ ഘാ സു കൾ യാതൊരു മുന്ന റി യിപ്പും കൂടാതെ 
നിരസിക്കുന്നതാണ്. സ്വീകാര്യമായ ദർഘാസുകൾ 29 - 2 - 2012 
പകൽ 12 മണിക്ക് സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരു 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- അസ്സൽ ദർഘാസ് ഫോറം : 700 ( നികുതിക്ക് 
പുറമേ) - നും ഡ്യൂപ്ലിക്കേറ്റ് " 400 ( നികുതിക്ക് പുറമെ) - നും 
സിറ്റി പോലീസ് കമ്മീഷണറുടെ ആഫീസിൽ നിന്നും 21- 2- 2012 
വൈകുന്നേരം 4 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. 

-- തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് 
( ഭരണ വിഭാഗം) ഏതു സമയത്തും യാതൊരു മുന്നറിയിപ്പും 
കൂടാതെ ദർഘാസ് നടപടികൾ നിർത്തിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


